KeralaGazette No. 17 dated 27th April 2010 . 
PART I 


Section iv 


കേരള സർക്കാർ 


തദ്ദേശസ്വയംഭരണ ( ആർ. ഡി .) വകുപ്പ് 


വിജ്ഞാപനം 


ജി. ഒ . ( പി ) നമ്പർ 71/ 2010 / ത . സ്വ . ഭ. വ . 

- തിരുവനന്തപുരം, 2010 ഏപ്രിൽ 13. 
- എസ്. ആർ. ഒ. നമ്പർ 410/ 2010: 1994- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 
(1994- ലെ 20 ) 566 -ാം വകുപ്പ്(1) -ാം ഉപ വകുപ്പ് പ്രകാരം 511-ാം വകുപ്പ്(2) -ാം ഉപ വകുപ്പ് 
( സി ) ഖണ്ഡവുമായി കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
കേരള സർക്കാർ, പ്രസ്തുത ആക്ടിലെ അഞ്ചാം പട്ടിക താഴെപ്പറയും പ്രകാരം ഭേദഗതി 
ചെയ്യുന്നു , അതായത്: 


ഭേദഗതി 


അഞ്ചാം പട്ടികയിൽ 324 -ാം വകുപ്പിനെ സംബന്ധിച്ച ഉൾക്കുറിപ്പുകൾക്കുശേഷം, 
( 1) - ഉം (3) - ഉം (4) - ഉം കോളങ്ങളിൽ യഥാക്രമം താഴെപ്പറയുന്ന ഉൾക്കുറിപ്പുകൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് 


" 340 


ചവറോമാലിന്യമോ അവശിഷ്ടങ്ങളോ ഇടുന്നതിനു അഞ്ഞൂറ്രൂപ 
വേണ്ടി ഉദ്ദേശിക്കപ്പെടാത്ത പൊതുസ്ഥലത്ത് അവ 
ഇടുകയോ ഇടുവിക്കുകയോചെയ്യുന്നതിന് 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


എസ്. എം . വിജയാനന്ദ്, 
പ്രിൻസിപ്പൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല , എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്തുവാൻഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 


1994 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 340 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പ് പ്രകാരം 
ചവറോ മാലിന്യമോ അവശിഷ്ടങ്ങളോ ഇടുന്നതിന് വേണ്ടിഉദ്ദേശിക്കപ്പെടാത്ത യാതൊരു 
പൊതുസ്ഥലത്തും യാതൊരാളും ഏതെങ്കിലും ചവറോ മാലിന്യമോ അവശിഷ്ടങ്ങളോ 
ഇടാനോ ഇടുവിക്കാനോ പാടില്ലാത്തതാണ്. 340 -ാം വകുപ്പിന്റെ ലംഘനത്തിന് കുറ്റ 
സ്ഥാപനത്തിന്മേൽചുമത്തപ്പെടാവുന്ന പിഴത്തുകയുടെ പരിധി ആക്റ്റിലെ നാലാം പട്ടിക 
യിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്തുത വകുപ്പിന്റെ തുടർ ലംഘനത്തിന് ഓരോ ദിവസ 
ത്തേക്കും 500 രൂപവരെ ആകാവുന്ന പിഴ ചുമത്തപ്പെടേണ്ടതാണെന്നും അതിലേക്കായി 
അഞ്ചാം പട്ടികയിൽ ഒരു ഉൾക്കുറിപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണെന്നും സർക്കാർ തീരുമാനിച്ചു . 
ഗസറ്റ് വിജ്ഞാപനംമൂലം പട്ടികയിൽ ഒരു ഉൾക്കുറിപ്പ് കൂട്ടിച്ചേർക്കുവാൻ ആക്റ്റിലെ 
566 -ാം വകുപ്പ് (1) -ാം ഉപ വകുപ്പ് പ്രകാരം സർക്കാരിന് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. 
അതനുസരിച്ച് അഞ്ചാം പട്ടികയിൽ ഒരു ഉൾക്കുറിപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് വിജ്ഞാപനം 
പുറപ്പെടുവിക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. 


ഈ ലക്ഷ്യം നിറവേറ്റുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


